Government of Kerala 
ക 

ക 
| 2009 


Reg. No. om comuna 

T 122009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol LIV 
- വാല്യം 34 


TUKIVANANTIUAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ 


27th October 2009 
2009 ാ 27 
5th Karthika 1931 
1931 കായികം 


PART III 
Stores Purchase 


Agriculture Department 


ഭർഘാസ് പരസ്യം 


നമ്പർ എച്ച്. ഡി .എഫ , 39(C) 2009-10 . 

| 2009 സെപ്തംബർ 22 . 
മലമ്പുഴ എച്ച്. ഡി , ഫാമിലേക്ക് 2009 -10 
സാമ്പത്തിക വർഷത്തിലേക്ക് ആവശ്യമായ വിവിധ 
തരത്തിലുളള പോളിത്തീൻ സാമഗ്രികൾ വിതരണം 
പെയ്യുന്നതിന് ദർഘാസ് ക്ഷണിച്ചുകൊളളുന്നു . 
പോളിത്തീൻ കവറുകൾ , ഷീറുകൾ , കുഴലുകൾ 
തുടങ്ങിയ സാമ ഗികളുടെ വിവരങ്ങൾ ഒാഫീസിൽ 
നിന്ന് ലഭിക്കുന്നതാണ്. ഒരു കിലോയ്ക്ക് ഇത 
രൂപ എന്ന് വിശദമായി രേഖപ്പെടുത്തിയിരിക്കണം, 


മാറാവുന്ന ഡി , ഡി , എന്നിവ പൂരിപ്പിച്ച ദർഘാസ് 
ഫോറത്തിനൊപ്പം സമർപ്പിക്കേണ്ടതാണ് . പൂരിപ്പിച്ച 
ർഘാസ് ഫോറം 2009 നവംബർ 1 ശനിയാം പ 
ഉച്ചയ്ക്ക് 2 മണിവരെ സ്വീകരിക്കുന്നതായിരിക്കും . 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
അന്നേദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് അപ്പോൾ 
സന്നിഹിതരായിരിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതായിരിക്കും , പ്രസ്തുത ദിവസം മുടക്കമാ 

ണങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയത്ത് 
ഇതേ വ്യവസ്ഥയിൽ ദർഘാസുകൾ തുറക്കുന്നതായി 
രിക്കും, ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
ദർഘാസ് പാലക്കാട് പ്രിൻസിപ്പൽ കൃഷി ആഫീ 
സറുടെ അംഗീകാരത്തിന് വിധേയമായി താൽക്കാലി 
കമായി ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിരക്ക 
അംഗീകരിച്ച് ഉത്തരവായാൽ കരാറുകാരൻ സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും 5) സാമഗ്രികൾ 
ഫാമിൽ എത്തിച്ചു തരേണ്ടതാണ്. 


ദർഘാസ് ഫോറങ്ങൾ മലമ്പുഴഎച്ച്. ഡി . ഫാം 
ഒാഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങ 
ളിലും കാലത്ത് 10 മണി മുതൽ വൈകീട്ട് 5 മണി 
വരെ ലഭിക്കുന്നതാണ്, ദർഘാസ് ഫോർ ൻറ 
വിലയും നികുതിയും ഒടുക്കേണ്ടതാണ്. ആയതിൻറ 
വില് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കു 
ന്നതല്ല . പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനൊപ്പം 
ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 
ഉളളട നം ചെയ്ത കവറിനു പുറത്ത് ഇന്ന് നാം 
സാമഗ്രി വിതരണം ചെയ്യുന്നതിനുളള ദർഘാസ് 
എന്ന് രേഖപ്പെടുത്തിയിരിക്കണം, ദർഘാസിൽ പക്ഷി 
തൻ പൂർണ്ണ മൽവിലാസം രേഖപ്പെടുത്തിയിര ക്കണം. 
3250രൂപയുടെനിരന്തവ്യംകൃഷിഓഫീ സർ, എച്ച്. ഡി . 
ഫാം, മലമ്പുഴ എന്ന വ ലാസത്ത ൽ സ്ററ് ബാങ്ക് 
ഒാഫ് ഇൻഡ്യ, സിവിൽ സ * റേറഷൻ ശാ ഖ , പാലക്കാട 


ദർഘാസുകൾ യാതൊരു കാരണവും പറയാതെ 
നീട്ടിവയ്ക്കുന്നതിനും നിർത്തിവയ്ക്കുന്നതിനും 
കൃഷി ആഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കു 
ന്നതാണ്. സർക്കാർ ഭർഘാസുകൾക്കുളള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് മലമ്പുഴ എച്ച്. ഡി , ഫാം 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


കുഷിഓഫീസറുടെ കാര്യാലയം, 
എച്ച്. ഡി . ഫാം , 
-- മലമ്പുഴ, 


(ഒപ്പ് ) 
ക ഷി ഒാഫീസർ , 


